PART IV 
Private Advertisements and Miscellaneous Notifications 


കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് 


വിജ്ഞാപനം 


നമ്പർ TR / TSR /DBE - 1 / Tsr . Corp ./2008- 09 . 

2008 നവംബർ 18 . 


അടങ്കൽ തുക ഡെപ്പോസിറ്റ് സ്കീം പ്രകാരം മേൽ 
സൂചിപ്പിച്ച സബ്സ്റ്റേഷനും അനു ബന്ധ ലൈനിനും കൂടി 
2008 - 09 - ലെ വില നിലവാരത്തിൽ ഏകദേശം 380 ലക്ഷം രൂപ 
ചെലവ് പ്രതീക്ഷിക്കുന്നു. 


- ത്യശ്ശൂർ കോർപ്പറേ ഷ നിലെ വിദ്യുച്ഛക്തി പസ്രണ 
വിത രണ ശൃംഖല മെച്ചപ്പെടു ത്തു ക , പസ രണ വിത രണ 
നഷ്ടം കുറ യ് ക്കു ക , ഉപ ഭോ ക്താ ക്കൾക്ക് മെച്ച പ്പെട്ട 
വോൾട്ടേജ് ലഭ്യ മാ ക്കു ക എന്നിവ ലക്ഷ്യമാക്കി ത്യശ്ശൂ ർ 
കോർപ്പറേഷൻ പുതുതായി നിർമ്മിക്കുന്ന 33 കെ . വി. സബ് 
സ്റ്റേഷന്റെയും അതോട നു ബ ന്ധിച്ച് 33 കെ . വി . ഡബിൾ 
സർക്യൂട്ട് ലെനിന്റെയും നിർമ്മാണം കേരള സംസ്ഥാന 
വിദ്യുച്ഛക്തി ബോർഡിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. 


- ഈ പ്രവർത്തി നടപ്പിലാക്കുന്നതിന് ഇലക്ട്രിസിറ്റി ആക്ട് 
2003- ന്റെ 67, 164 എന്നീ വകുപ്പുകളിൻപ്രകാരം ഇലക്ട്രിസിറ്റി 
ബോർഡിൽ നിക്ഷിപ്തമായ എല്ലാ അധികാരങ്ങളും ഉപയോഗി 
ക്കു ന്ന താ ണ്. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ വിദ്യുച്ഛക്തി 
പസ ര ണ ത്തിനും വിത ര ണ ത്തി നും വേണ്ടി വയറു കൾ, 
പോസ്റ്റുകൾ, വാൾ ബ്രാക്കറ്റുകൾ, സ്റ്റേകൾ, ഉപകരണങ്ങൾ, 
സാമഗ്രികൾ എന്നിവ വയ്ക്കുന്നതിനും അഥവാ വിദ്യുച്ഛക്തി 
ബോർഡിന്റെ പ്രവർ ത്ത ന ങ്ങ ൾ ഏകോ പി പി ക്കു ന്ന തിന് 
ആവ ശ്യമായ ടെലിഗാ ഫിക് അല്ലെങ്കിൽ ടെലി ഫോ ണിക് 
സംപ്ഷണ ത്തിനും ഇൻഡ്യൻ ഇല ക്ട്രിസിറ്റി ആക്ട് 
1910 - ലെ 12 മുതൽ 16 വരെയുള്ള വകുപ്പ് അനുസരിച്ചും 
ഇലക്ട്രിസിറ്റി ആക്റ്റ് 2003- ലെ 164 വകുപ്പ് അനുസരിച്ചും 
ടെലിഗ്രാഫ് അ തോറിറ്റിക്കുള്ള എല്ലാ അ ധി കാ ര ങ്ങളും 
ഇലക്ട്രിസിറ്റി ബോർഡിന് ഉണ്ടായിരിക്കും. 


പ്രവർത്തിയുടെ പേര് - പാട്ടുരായ്ക്കൽ110 കെ . വി. സബ് 
സ്റ്റേഷനിൽനിന്നും തൃശ്ശൂർ കോർപ്പറേഷനുവേണ്ടിതൃശ്ശൂരിൽ 
പുതുതായി നിർമ്മിക്കുന്ന 33 കെ . വി. സബ് സ്റ്റേഷനിലേക്കുള്ള 
33 കെ . വി . ഡബിൾ സർക്യൂട്ട് ലൈനിന്റെ നിർമ്മാണം. 
- സ്കീം - ഡെപ്പോസിറ്റ് വർക്ക്. 


മേൽപ്പറഞ്ഞ സ്കീം ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരി 
ക്കുകവഴി ഇതിനാൽ വിജ്ഞാപനം നടത്തിക്കൊള്ളുന്നു . 


- സ്ഥാനം - നിലവിലുള്ള 110 കെ . വി. പാട്ടു രായ്ക്കൽ 
കോർപ്പറേഷൻ സബ് സ്റ്റേഷനിൽനിന്നും കോർപ്പറേഷൻ 
പുതു തായി ശക്തൻ നഗറിൽ സ്ഥാപിക്കുന്ന 33 കെ . വി . 
സബ്സ്റ്റേഷനിലേയ്ക്ക് നിർമ്മിക്കുന്ന ഡബിൾ സർക്യൂട്ട് ലൈൻ 
തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ, ചെമ്പൂക്കാവ് വില്ലേജുകളിൽക്കൂടി 
കടന്നുപോകുന്നതായിരിക്കും. തൃശ്ശൂർ താലൂക്കിലൂടെ കടന്നു 
പോകുന്ന ഈ ലൈനിന്റെ നീളം ഉദ്ദേശം 3.5 കിലോമീറ്ററാണ്. 


ട്രാൻസ്മിഷൻ ഡിവിഷൻ, 
തൃശ്ശൂർ. 


- ( ഒപ്പ്) 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


കമ്മീഷനിംഗ്- ഈ പ്രവർത്തി 31 - 3 - 2009- ൽ കമ്മീഷൻ 
ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നു. 


വിജ്ഞാപനം 


No. DB 46/ TC DVN- TVM/ VELLARADA/ 2008- 09 . 

19th November 2008 . 


- കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് അ തിന്റെ 
കാര്യക്ഷമമായ കൃത്യനിർവ്വഹണത്തിനായി പുതുതായി 
നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന വെള്ളറട 33 കെ . വി . സബ് 

സ്റ്റേ ഷ നി ലേക്ക് നിലവിലുള്ള പാറശ്ശാല 110 കെ . വി 
സബ്സ്റ്റേഷനിൽ നിന്നും ഏകദേശം 14 കി . മീ . ദൂര ത്തിൽ 
നിർമ്മിക്കുന്ന 33 കെ . വി. ലൈനിൽ നിർമ്മാണപ്രവർത്തനങ്ങൾ 
സമയ ബന്ധിത മായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു . ടി 
പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇലക്ട്രിസിറ്റി ആക്ട് 2003 - ലെ 
സെക്ഷൻ കൾ 164 , 185 - 2 എന്നിവ പ്രകാരം വൈദ്യുതി 
ബോർഡിലെ ഉദ്യോഗസ്ഥരും ബന്ധ പ്പെട്ട കരാറുകാരും 
തൊഴിലാളികളും അവരുടെ നിയമാനുസൃതമായ കൃത്യനിർവ്വഹ 
ണത്തിനുവേണ്ടി താഴെ കാണിച്ചിരിക്കുന്ന വില്ലേജുകളിലെ 
വസ്തുക്കളിൽ സർവ്വേ സംബന്ധമായും മറ്റും പ്രവേശിക്കു 
ന്നതും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമാണെന്നുള്ള 
വിവരം ബന്ധപ്പെട്ട എല്ലാ വ രെ യും ഇതിനാൽ അറിയിച്ചു 
കൊള്ളുന്നു . 


ജില്ല. 


താലൂക്ക് 


വില്ലേജ് 


തിരുവനന്തപുരം 


നെയ്യാറ്റിൻകര 


പാറശ്ശാല , 
കൊല്ലയിൽ, 
പരശുവയ്ക്കൽ, 
കുന്നത്തുകാൽ, 
വെള്ളറട, 


റ്റി. സി. ഡിവിഷൻ, 
തിരുവനന്തപുരം. 


-- 


( ഒപ്പ്) 
അസിസ്റ്റന്റ്എക്സിക്യൂട്ടീവ് 
എഞ്ചിനീയർ ( ഇൻ- ചാർജ്ജ്). 


